Reg . No. KLYv 


Gärrvernment of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


1 


10th December 1981 
Vol. XXVI] Trivandrum , Thursday, 

- [ No. 981 
19th Agrahayana 1903 (Saka ) 


NOTICE 
UNDER SECTION 9 (5) OF THE KERALA LAND ACQUISITION Act, 1961 

( Act 21 of 1962) 
A2-683/ 81 . 

7th December 1981 . 
Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below , which are required for a public 
purpose under the Kerala Lalid Acquisition Act, 1961 (Act 21 of 1962 ). 
All persons interested in the lands are required to appear in person or by 
authorised agent on the date, time and place noted below and to statel 
put in a statement in writing signed by themselves or their agents show 
ing the nature of their respective interests in the lands and the amount 
and particulars of their claim to compensation for such interests in the lands 
and their objections, if any to the measurements made under section 8 of 
the Act. 
Note :-If the persons interested refuse to make a claim to compensa 

tion or omit without sufficient reasons, to make such claim , 
the amount to be awarded by the Court, in the event of a 
reference being made to it on application made by them shall 
in no case exceed the amount awarded by the Collector under 

section 11 of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതുകാര്യ 
ത്തിന്ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറു 
ദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . പ്രസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികുത 
ഏജൻറുമൂലമോ താഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും 

33/ 4493V. 


2 


ളുടെ 


അങ്ങനെ 


ഹാജരാകുകയും, ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങ 
സ്വഭാവവും, ഭൂമിയിൽ അങ്ങനെയുളള 

അവകാശബന്ധങ്ങളെ 
സംബന്ധിച്ചിടത്തോളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ 
തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു 
സംബന്ധിച്ച് വല്ല ആക്ഷേപമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചു 
കൊണ്ട ° ( പസ്താവന ചെയ്യുകയും, അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി 
ഒപ്പിട്ട ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവ 
ശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ° s( പ്രതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
" തേർച്ചചെയ്യാൻ വീഴ്ചചെയ്യുകയോ 
ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗ 
തിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗ 
തിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക്ററർ വിധിച്ചു 

കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date, time and place of appearance - On 29-12-1981 at 11 a. m . before 
the Special Tahsildar LA (NH ) Trichur at Kizhake Chalakudy Village Office. 

PARTICULARS OF LANDS 

District - Trichur 
Taluk --Mukundapuram 

Village - Kizhake Chalakudy 

Block 25 
Survey No. Description 

Extent 

in hectare 
718/1.6 

Dry 

0 : 0020 
718/ 2-1 

0.0083 
718| 3-8 

0.0121 , 
718| 4 

0.0409 
718/5 

0.0308 
720/4 

0.0038 
720/5 

0.0064. 
72013-7 

0.0302 
720/ 2-6 

0.0025 


1 


53 


33 


1 


3 ) 


3 ) 


3 


93 


Total 


0.1370 


Titichur. 


(Sd.) 
Special Tahsildar, 
(L. A.) N. H., Trichur. 


YRINTED AND PUBLISHBD BY THE S. G. P. AT THE GOVERNMENT TRESS, 

TRIVANDRUM, 1981 , 


Reg. No. KL/ TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI) Trivandrum , Thursday , 


10th December 1981 

[No. 983 
19th Agrahayana 1903 


ESGOVERNMENT OF KERALA 

Home ( SSA), Department 


NOTIFICATION 


No. 65051/ SSA1/81/Home. 

Dated, Trivandrum , 10th December, 1981. 
S. R. O. No. 1448 /81. - Whereas the District Magistrate , Alleppey 
has as per Proceedings No. P7-78159/81 dated the 10th November, 1981, 
inter -alia made an order, under sub-section (1) of section 23 of the Kerala 
Police Act, 1960 (5 of 1961), prohibiting any procession or public assembly in 
the whole area falling under Moncombu Vadakkekara in Pulincunnu Village 
and Moncombu Thekkekara in Champakulam Village of Kuttanad Taluk ; 

And whereas the said order subsequently extended by Government by 
Notification No. 65051 /SSA1/81/Home dated the 24th November , 1981 
published as S.R.O. No. 1392/81 in Kerala Gazette Extraordinary No. 932 
dated the 24th November, 1981 is due to expire at 6.00 p.m. on the 10th day of 
December, 1981; 

And whereas the Government of Kerala consider that for the preservation 
of public peace it is necessary that the said order shall continue to remain in 


force ; 


Now , therefore, in exercise of the powers conferred by sub-section (2) of 
section 23 of the Kerala Police Act, 1960 (5 of 1961), the Government ofKerala 
33 /4495 /MC. 


2 


hereby direct that the said order shall remain in force for a further period 
of 15 days with effect on and from 6.00 p.m.on the 10th day of December , 
1981. 

By order of the Governor , 

K. V. MOIDU , 
Additional Secretary to Government. 


Explanatory Note 


It has been reported to Government that the situation in the area falling 
under Moncombu Vadakkekara in Pulincunnu Village and Moncombu 
Thekkekara in Champakulam Village of Kuttanad Taluk consequent on the 
attack of the Marxist Party Office at Moncombu and the murder of a 
sympathiser of the CPI(M ) by a group of R.S.S.S. workers on 10-11-1981 is 
still tense and explosive and it is necessary to continue the prohibitory order 
for the preservation of public peace in the arca . Government are convinced 
that the prohibitory order has to be continued . Hence this Notification . 
This is not part of the notification but is intended to indicate its generalpurport, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981. 


ച്ചു , 5 Tri 


dont tomaat of Kerala 

1 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th December 1981 
Vol. XXVI] Trivandrum , Thursday, 

( No. 982 
19th Agrahayana 1903 (Saka ). 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ററിലെ 

6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവെ നടത്തണ 
മെന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുകയാൽ 

ഈ വില്ലേജിൽ 
സർവ്വ പ്രവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വ 
ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും അ തിർത്തിയും സം ബ 
ന്ധിച്ച ആക്ററിലെ 6 (1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
താ ഴപായിന്ന ഭൂമികളുടെഉളളിലോ. അഥവാ അവയോട് ചേർന്നാ സ്ഥിതി 
ചെയ്യുന്ന രജിസ്ററർ ചെയ്ത ഭൂമ കളിൽ അവകാശമുണ്ടെന്ന് തേർച്ച 
ചെയ്യുന്ന ഏതൊരാളെ സും നേരിട്ടോ ഏജൻ- മുഖേനയേ, സ്ഥലത്ത് ജോലി 
ചെയ്യുന്ന സർവ്വയ ാ ടെ അ ടുത്ത് ഹ ജര കുന്നത് നാം അതിരു കൾ കാണിച്ചു 
കാടു ന്നിധിനും അതാട് ബന്ധപ്പെട്ടവിവരങ്ങൾ നൽകുന്നതിനുംവേണ്ടി 
അതാത് സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജ കുന്നതിനും വേണ്ടി ഇതിനാൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

(പസ്തുത ആക്ററിലെ 6 (2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യംതാഴെ 
പറയുന്ന ഭൂമികളിൽ അവകാശബന്ധമിളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ് ; 

പ്രസ്തുത ആക° നിലെ 6 (3) -ാം വകുപ്പു പ്രകാരം രജിസ്ററർ ചെയ്ത 
എല്ലം കൈവശക്കാരും : 

( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനംചെയ്യേണ്ടആവശ്യ 
മു ണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ, കുററിക്കാടുകളാ, വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മററു തടസ്സങ്ങളോ 15 ദിവസത്തിനകം 
മുറിച്ചു കളയുകയാ നീക്കംചെയ്യുകയോചെയ്ത് അതിരുകളാ മററ് ലൈനു 
കളാ വെടിപ്പാക്കണമെന്നും; 
33/4494/ v . 


2 


( ഖി ) കൊടിപിടിക്കുന്നവരെയും ചെ യിൽ.. മാഞ്ഞു . നിം യാഗിച്ച 
ആ തത് സമയം ആവശ്യമായ വു ന്ന സ്വായത്തെക്കും കാലത്തെ സം 

തൊഴി 
ലാളികളെ ഏർപ്പെടുത്തണമെന്നും; 

( സി ) അനുയോജ്യമായ സർവ്വ അടയാളങ്ങൾ നൽകണമെന്നും മററു 
"( പകാരത്തിൽ പ്രസ്തുത ആക° റേറാ അതുപകാരമുണ്ടാക്കിയിട്ടുളള 
ചട്ടങ്ങളൊ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വക്ക് നൽകണമെന്നും 
ഇത് നാൽ ആവശ്യപ്പെടുന്നു . 

മേൽ പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്ററിലും അതു പ്രകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
ട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കുന്നതു 
മാണ്. 
c .. 204181 

1981 ഡിസംബർ 4 . 
കൂമിയുടെവിശദവിവരങ്ങൾ 
താലൂക്ക് കുന്നത്തുർ, 

വില്ലേജ് - ശാസ്താംകോട്ട. 
സർവ്വ നമ്പർ -507 


എ . സിൽവ , 
സ ° പെഷ്യൽ തഹശീൽദാർ, 
( പൊന്നുംവില ) കെ.എ. പി . 
നമ്പർ VIII, ശാസ്താംകോട്ട . 


PAINTED AND PUELISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981. 


